Kerala Gazette No. 12 dated 24th March 2009 . 
PART III 


STORES PURCHASE 


Collegiate Education Department 


The undersigned reserves the right to extent, cancel 
or reject the tenders without assigning any reason 
thereof. 
Government College, 

(Sd.) 
Kasaragod . 

Principal. 


Forest Department 


ലഘു ദർഘാസ് പരസ്യം 


TENDER NOTICE 
No. A3- 557/2009 . 

12th March 2009 . 
Sealed competitive tenders are invited for the 
supply of Lab Equipments and Other Accessories to the 
Various Departments of Govt. College , Kasaragod 
under UGC XI Plan Development Assistance to Colleges 
(IVth Instalment) ( 2008 -09 ). 

The tenders should be superscribed “ Tender for 
the supply of Lab Equipments and other accessories to 
the Various Departments of this College, under UGC XI 
Plan Development Assistance (IV Instalment) to Colleges 
(2008 -09) and addressed to the Principal, Government 
College, Kasaragod , Vidyanagar P. O ., Kasaragod . 

The last date and time for the receipt of the tender 
will be 31 -3 - 2009 , 2 p . m . and the same will be opened at 
4 p . m . on the same day in the presence the tenderers or 
their authorized representatives who may be present at 
that time. Late tender will not be accepted on any 
account. 

The application for the tender form should be 
accompanied by a cash remittance of Rs. 728 
[Rs. 700 + 28 (S . T.) ] being the cost of tender form 
including Sales Tax . Tender forms are not transferable . 
Sale of tender form will be closed at 2 p . m . on 31- 3- 2009. 

Cheques , D . D . or the Postal Orders etc . will not be 
accepted towards the cost of tender form . Those who 
require the tender form by post, should send an amount 
of Rs. 778 [Rs. 728 + 50 (Postal charge ) ] by Money Order. 
Application for tender form to be sent by post , will be 
entertained only upto 20 -3 -2009, 2 p . m . 

Rates and conditions for the supply of Lab 
equipments , maximum period required for the delivery of 
articles should clearly be mentioned . The rates should 
remain stable till 31-5 - 2009 . 

Every tender should be accompanied by an 
agreement in Kerala Stamp Paper worth Rs. 50 and an 
E . M . D . of 1 % of the quoted value in the form of D . D . 
in favour of the Principal, Government College , 
Kasaragod . 


നമ്പർ ജി3 - 7041/ 2008 . 

2009 ഫെബ്രുവരി 26 . 
- കേരള ഗവർണ്ണർക്കു വേണ്ടി കോഴി ക്കോട് 
ഡിവിഷനിൽ പെരുവണ്ണാമൂഴി റെയിഞ്ചിൽപ്പെടുന്ന താഴെ 
പറയുന്ന അളവിലും ഗുണ നില വാ ര ത്തിലുമുള്ള ബോട്ട് 
വിതരണം ചെയ്യുന്ന തിനും കക്കയം റിസർവോയറിലേക്ക് 
എത്തിക്കാനും മുദ്രവച്ച സീൽചെയ്ത ദ ർ ഘാസുകൾ 
2009 മാർച്ച് 23 -ാം തീയതി 2 . 30 മണിക്ക് മുമ്പായി ഈ 
ഓഫീസിൽ ലഭി ക്ക ത്ത ക്ക വിധം ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസുകൾക്ക് മുകളിൽ പെരു വ ണ്ണാ മൂഴി റെയിഞ്ചിൽ 
കക്കയത്തേക്കുള്ള ബോട്ട് വിതരണം ചെയ്യുന്നതിന് എന്ന് 
രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസുകൾ അന്നേ ദിവസം 
3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടു 
ത്തുന്ന മറ്റു ഉദ്യോഗസ്ഥനോ തുറന്ന് പരിശോധിക്കുന്നതാണ്. 
ദർഘാ സിനോടൊപ്പം നിശ്ചിത നിര തദവ്യം ഏതെങ്കിലും 
അംഗീകൃത ബാങ്കിൽ അടച്ച് കോഴിക്കോട് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ മാറത്തക്ക വിധം പ്ളഡ്ജ് 
ചെയ്ത ഡി . ഡി ., ദേശീയ സമ്പാദ്യ പദ്ധതി സർട്ടിഫിക്കറ്റ്, 
സ്ഥിരനിക്ഷേപ സർട്ടിഫിക്കറ്റ് മുതലായവയിൽ ഏതെങ്കിലും 
ഒന്ന് സഹിതം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കൂടാതെ ദർഘാസി 
നൊപ്പം 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട നിശ്ചിത മാതൃക 
യിലുള്ള ഒരു പ്രാഥമിക എഗ്രിമെന്റ്കൂടി സമർപ്പിക്കേണ്ടതാണ്. 
മേൽപ്പറഞ്ഞ വിധ ത്തിലുള്ള നിര ത ദ വ്യം ഉള്ളടക്കം 
ചെയ്യാത്തതോ നിശ്ചിത മാതൃകയിലുള്ള എഗ്രിമെന്റ് പൂരിപ്പിച്ച് 
സമർപ്പിക്കാ ത്ത തോ ഭാഗികമായതോ ആയ ടെണ്ട റു കൾ 
നിരസിക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില മടക്കി 
കൊടുക്കു ന്നതല്ല . ടെണ്ടർ ഭാഗികമായോ പൂർണ്ണമായോ 
നിരസിക്കു വാ നുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. മേൽപ്പറഞ്ഞ ടെണ്ടർ 
തീയതി ഒരു പൊതു അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെടുകയോ 
മറ്റു കാര ണ ങ്ങ ളാൽ അന്നേ ദിവസം ടെണ്ടർ നട ത്താൻ 
കഴിയാതെ വരികയോ ചെയ്യുന്നപക്ഷം പ്രസ്തുത ടെണ്ടർ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ സ്ഥലത്തും 
സമയത്തുംവച്ച് അതേ വ്യവസ്ഥകൾക്ക നു സ രിച്ച് ടെണ്ടർ 
നടപടിക്രമങ്ങൾ നടത്തുന്നതായിരിക്കും. 

- മേൽപ്പറഞ്ഞ തീയതിയിൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 
അതനുസരിച്ചുള്ള പ്രവൃത്തികൾ 2009 മാർച്ച് 30 - നും അന്നും 
നടക്കാതെ വന്നാൽ 2009 ഏപ്രിൽ 6 - നും അന്നും നടക്കാതെ 
വന്നാൽ 2009 ഏപ്രിൽ 13 - നും മേൽപ്പറഞ്ഞ സ്ഥലത്തും 
സമയത്തും ഇതേ വ്യവസ്ഥകൾക്കനുസരിച്ച് ടെണ്ടർ നടപടി 
ക്രമങ്ങൾ നടത്തുന്നതായിരിക്കും. 


Tender without E . M . D . will be rejected , but from 
the firms which are exempted from furnishing E . M . D . on 
production of clear documentary evidence . Whenever 
purchase of computer is made , the machine with 
accessories will be tested by L . B . S . or competent 
authority and payment made after that. 
- Gaz. No . 12/ 2009/DTP (SPC. Supplement) 


ടെണ്ടർ ഫോറം 2009 മാർച്ച് 23 പകൽ 1 മണി വരെ 
കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. തപാലിൽ ദർഘാസ് ഫോറം ലഭിക്കേണ്ടവർ 
ഫോറത്തിന്റെ വിലയായ 450 രൂപയുടെ ( വാറ്റ് ഉൾപ്പെടെ) 
ഡിമാന്റ് ഡാം തപാൽ സ്റ്റാമ്പ് ഒട്ടിച്ച് മേൽവിലാസം 
എഴുതിയ കവർ സഹിതം അപേക്ഷ നൽ കേ ണ്ട താ ണ് . 
ദർഘാസ് ഫോറത്തിന്റെ വില ഒരു കാരണവശാലും തിരിച്ച് 
നൽകുന്നതല്ല . ദർഘാസ് ഫോറത്തിനോടൊപ്പം 50 രൂപ വില 
യുള്ള മുദ്രപ്പത്രത്തിൽ ഉടമ്പടിയും നിരതദ്രവ്യമായ 1000 രൂപ 
യുടെ ഡിമാന്റ് ഡം നൽകേണ്ടതാണ്. 
Name of Item with Description — Boat of following 

specification with readiness to supply and 

transport to Kakkayam Reservoir. 
Quantity - 1 No . 
Material- Fibre glass coated in and outside the 

plywood mold with facility to fix out board 

engine . 
Rear to front length — 15 feet (4 .572 meters) 
Middle breadth — 6.0 feet (1.829 meters ) 
Keel breadth 4.0 feet (1.219 meters) 
Rear breadth 4.0 feet (1.219 meters ) 


Thiruvananthapuram -695 035 obtain the requisite tender 
forms on which the tenders should be submitted . 
Application for the tender form should be accompanied 
by a cash remittance of rupees noted above which is the 
price fixed for a form and which is not refundable 
under any circumstances. The tender forms are not 
transferable. Sale of tender forms will be closed at 
3 p . m . on 24 - 4 - 2009. Cheques, Postage stamp, etc. will 
not be accepted towards the cost of tender forms, nor 
will the forms be sent per V. P. P. Duplicate tender forms if 
required will be issued at rupees noted above. 

Detailed specifications and special conditions will be 
available with the tender form . 

Further details if any required will have from the 
office of the undersigned in office hours on all working 
days. 

The undersigned reserves the right to split the order 
among two or more tenders if found necessary and also 
to reject any of or all the tenders without assigning any 
reason . 


ഡിവിഷണൽ ഫോറസ്റ്റ് 

- ( ഒപ്പ്) 
ഓഫീസ്, കോഴിക്കോട്. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


- തിരു വ ന ത പ രം ഗവൺമെ ന്റ് കണ്ണാ ശു പ്രതിയുടെ 
ആവശ്യത്തിലേക്ക് താഴെപറയുന്ന ഉപക ര ണം നൽകുന്ന 
തിലേക്ക് മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെൻഡർ നമ്പർ എ2-1317 / 08/ആർ. ഐ . ഒ. 
ഇനവും സംക്ഷിപ്ത വിവ ര ണവും - ആന്റീ രി യ ർ 
സെക്സ്മെന്റ് ഫോട്ടോഗ്രാഫി യൂണിറ്റ് ( സ്ളിറ്റ് ലാമ്പ് മോഡൽ 
എസ്.എൽ. ഡി . 2 ടോപ് കോണു മായി ബന്ധ പ്പെടു ത്തി 
യിരിക്കുന്നത്.) 


Health Services Department 

TENDER NOTICE 


No, A3- 1317/ 2008/ HDC/RIO . 


24th February 2009 . 


ടെണ്ടർ ഫോറത്തിന്റെ വില : 
- അസ്സൽ - രൂപ 400 + വാറ്റ്. 
പകർപ്പ് രൂപ 200 + വാറ്റ്. 


Sealed tenders are invited for the supply of the 
following items to the Regional Institute of 
Ophthalmology , Government Ophthalmic Hospital, 
Thiruvananthapuram . 

Tender No. and Name of Item - A2- 1317 /08 / RIO — 
Anterior Segment Photography Unit attached to slit lamp 
Model SL D2 of Topcon . 
Cost of tender form : 

Original - Rs. 400 + VAT. 

Duplicate --Rs. 200 + VAT. 
The tenders should be superscribed due at 11 a . m . 
on 25 - 4- 2009 and addressed to the Superintendent, 
Regional Institute of Ophthalmology , Government 
Ophthalmic Hospital, Red Cross Road, Thiruvanantha 
puram -35 . Last date of receipt of tender is at 11 a. m . on 
25 -4 - 2009 . Late tenders will not be accepted . The tenders 
will be opened at 11 .30 a . m . on 25 - 4 - 2009 in the presence 
of the tenderers or their authorised representatives who 
may be present at that time. 

Intending tenderers may on application to the 
Superintendent, Regional Institute of Ophthalmology , 
Government Opthalmic Hospital, Red Cross Road, 


ടെണ്ട ർ ക വ റിന്റെപുറത്ത് ടെണ്ടർ നമ്പർ എഴു തി 
ഡയറക്ടർ, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് ഒഫ്താൽമോളജി, 
( ഗ വൺമെന്റ്കണ്ണാ ശു പതി) , റെഡ് കാസ് റോഡ്, 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അയയ്ക്കണം. ടെണ്ടർ 
ലഭിക്കേണ്ട അവസാന തീയതി 25 - 4 - 2009 രാവിലെ 
11 മണിവരെ. താ മ സിച്ചു കിട്ടുന്ന ടെണ്ട റു കൾ 
സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകൾ 25 - 4 - 2009, 11. 30 മണിക്ക് 
ടെണ്ടർ തന്നവരോ അവരുടെ പ്രതിനിധികളോ തൽസമയം 
ഹാജരാണെങ്കിൽ അവരുടെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടറുകൾ തുറ 
ക്കു ന്ന താ ണ് . (അന്ന് അവധി ദിവ സ മാ ണ ങ്കിൽ 
അടുത്ത പ്രവർത്തിദിവസം.) 

ടെണ്ടർ ആവശ്യമുള്ളവർ ടെണ്ടറിനുവേണ്ട വില സഹിതം 
അ അ ക്ഷിച്ചാൽ ടെണ്ടർ ഫോറം ലഭി ക്കു ന്ന 
താ ണ്. ഈ ടെണ്ടർ ഫോറത്തിലുള്ള ടെണ്ടർ മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. ടെണ്ടർ കൈമാറ്റം ചെയ്യാവുന്നതല്ല . 
ടെണ്ടറിന്റെ വില ഒരു കാരണവശാലും തിരികെ നൽകുന്നതല്ല . 
ടെണ്ടർ ഫോറത്തിന്റെ വില ചെക്കുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പ് 
തുടങ്ങിയ ഇനത്തിൽ സ്വീകരിക്കുന്നതല്ല. ടെണ്ടർ വിൽപ്പന 
24 - 4- 2009 ഉച്ചയ്ക്ക് 3 മണിക്ക് അവസാനിക്കുന്നതാണ്. 


മേൽപ്പറ ഞ്ഞി രിക്കുന്ന ഉപക ര ണ ത്തിന്റെ വിശ ദ മായ 
വിവരണങ്ങളും ടെണ്ടറിന്റെ പ്രത്യേക നിബന്ധനകളും ടെണ്ടർ 
ഫോറത്തിനോടൊപ്പം ലഭിക്കുന്നതാണ്. 


കൂടു തൽ വിശദ വി വ ര ങ്ങ ൾ ആവ ശ്യ മു ള്ള വർക്ക് 
എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ഓഫീസ് സമയത്ത്താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെആഫീസിൽ നിന്നും ലഭിക്കുന്ന 
താണ്. 

മാത്രമല്ല ആവശ്യമെന്നു കണ്ടാൽ രണ്ടോരണ്ടിലധികം 
പേർക്കും സപ്ലൈ ഓർഡർ വീതിച്ചുനൽകുവാനും ഒരു കാരണവും 
പറ യാ തെ ഭാഗീ ക മായോ മുഴു വ നായോ ടെണ്ട ർ 
റദ്ദ് ചെയ്യാനുമുള്ള അ ധി കാ രം താഴെ ഒപ്പിട്ടി രി ക്കുന്ന 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 


Regional Institute of Ophthalmology , (Sd .) 
Government Ophthalmic Hospital, Superintendent, 
Thiruvananthapuram . 

(Director in - charge ) 


TENDER NOTICE 


No, A2 - 2463/2008/ICHG . 

2nd March 2009 . 
Sealed tenders are invited from authorized suppliers/ 
manufacturers for the supply of following item at an 
approximate cost of Rs. 1,50 ,000 for the use in ICH , 
Kottayam . The tenders should be supercribed Tender No., 
Date, Supply of medicine and addressed to the 
Superintendent, Institute of Child Health , Gandhinagar, 
Kottayam . Tender form can be had from the office of the 
undersigned on all working days on written request and 
payment in Cash , M . O ., Cheque, Draft etc . will not be 
accepted . 

- Name of Item - Suction Apparatus with 1/ 2 HP motor 
Fully S . S Body. 
Cost of tender form : 

- Original -Rs. 450 . 

| Duplicate - -Rs. 225 . 
| Last date and time of sale of tender form - 25 -3-2009, 
3 p . m . 

Last date and time of receipt of tender — 27 -3 -2009 , 
1 p . m . 


Tender No . - B5/ 09 / 2009 . 
Estimated Cost — Rs. 50 ,000 . 
E . M. D - 1 % 
Cost of Tender form (Inclusive all taxes ): 

Original -Rs. 169 

Duplicate — Rs. 113 
Last date and time of sale of tender form — 27 -3 -2009 , 
2 p . m . 

Last date and time of receipt of tender form 
27-3 -2009, 3 p . m . 

- Date and time of opening of tender - 27 -3 - 2009, 
4 p. m . 

The cover containing tenders should be 
superscribed B5 /09 /2009 dated 7 -3 - 2009 and addressed to 
the Principal, Govt. I. T.I., Chackai. Late tenders will not 
be accepted . The tenders will be opened at 4 p .m . on 
27 -3 - 2009 in the presence of such of the tenderers or 
their authorised representatives who may be present at 
that time. 

Intending tenderers may on application to the 
Principal, Govt. I. T.I., Chackai obtain the requisite tender 
forms on which tenders should be submitted . 
Application for the tender form should be accompanied 
by a cash remittance of Rs . 169 (Rupees One hundred 
and sixty nine only ) which is the price fixed for a form / 
set of forms and which is not refundable under any 
circumstances . Kerala Stamp Paper required for executing 
preliminary agreement along with the tender will be 
provided to firms outside Kerala , if they remit an 
amount of Rs . 75 (Rupees Seventy five only ) by 
Money Order separately . The tender forms are not 
transferable . Sale of tender forms will be closed at 
2 p.m . on 27 - 3 - 2009 . Cheques, Postal Orders etc . will not 
be accepted towards the cost of tender forms, nor will 
the forms be sent by V . P .P . Duplicate tender forms, if 
required will be issued on remittance of cost. 


| Date and time of opening of tender - 27 -3 -2009 , 
2 p . m . 


All other Government rules regarding tender are 
applicable to this tender also . 


Institute of Child Health and 
Childrens Hospital, Gandhi Nagar, 
Kottayam- 8 . 


| ( Sd.) 
- Superintendent. 


ചാക്ക എ . ടി . ഐ .യിലെ സി . ഒ . ഇ . ഡി ലേക്ക് 
ഇതോടൊപ്പമുള്ള ലിസ്റ്റനുസരിച്ചുള്ള ഉപകരണങ്ങൾ വിതരണം 
ചെയ്യു ന്ന തിനായി മുദ്ര വച്ച ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ബി5 / 09 /2009. 
അടങ്കൽ തുക -രൂപ 50, 000. 
നിരതദ്രവ്യം - 1 ശതമാനം. 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം) : 

ഒറിജിനൽ 169 രൂപ. 
- ഡ്യൂപ്ലിക്കേറ്റ് 113 രൂപ. 
ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
സമയവും 27- 3- 2009, 2 മണി. 

മുദ്രവച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും - 27 -3 -2009, 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 27- 3-2009 , 
4 മണി. 


Department of Industrial Training 


SHORT TENDER NOTICE 


No. B5-305/2009. 

7th March 2009 . 
Sealed tenders are invited for the supply of following 
equipments for the trade of C . O . E ., Govt. I. T.I., Chackai , 
Thiruvananthapuram . 


ദർഘാസുകളുടെ കവറിന് മുകളിൽ ബി5/ 09 / 2009 തീയതി 
7 - 3 - 2009 എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതും ആയവ 
പിൻസിപ്പാൾ, ഗവൺമെന്റ് ഐ . ടി . എ ., ചാക്ക എന്ന 
മേൽ വിലാ സ ത്തിൽ നിശ്ചിത തീയതിക്ക് മുൻപായി 
ലഭിച്ചിരിക്കേ ണ്ട തുമാ ണ് . അ വ സാന തീയതി ക്കു ശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ദർഘാസുകൾ 
27 - 3- 2009 - ന് 4 മണിക്ക് ദർഘാസ് സമർപ്പിക്കുന്നവരുടെയോ 
അവരുടെ പ്രതിനിധികളുടെയോ മുൻപിൽവച്ച് തുറക്കുന്ന 
തായിരിക്കും. 

- ദർഘാ സ് ഫോറങ്ങൾ പിൻ സി പ്പാൾ, ഗവൺമെന്റ് 
ഐ . ടി . എ ., ചാക്കയുടെ ഓഫീസിൽനിന്നും 169 രൂപ 
(ടാക്സ് ഉൾപ്പെടെ) ഒടുക്കി വാങ്ങാവുന്നതാണ്. പ്രസ്തുത തുക 
ഒരു കാരണവശാലും മടക്കി നൽകുന്നതല്ല. ദർഘാസ് ഫോറ 
ങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറ 
ങ്ങളുടെ വിൽപ്പന 27 - 3- 2009 - ന് 2 മണിക്ക് അവസാനിക്കുന്നതാ 
യിരിക്കും. ചെക്കുകൾ, പോസ്റ്റൽ ഓർഡർ എന്നിവ ദർഘാസ് 
ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല . കേരളത്തിന് 
പുറത്തുള്ള കമ്പനികൾ സ്റ്റാമ്പ് പേപ്പറിന് 75 രൂപ അയയ്ക്കുന്ന 
പക്ഷം വാങ്ങി അയച്ചുതരുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 
വി . പി . പി . ആയി അയച്ചു തരു ന്ന ത ല്ല . ഡപ്ളി ക്കേറ്റ് 
ദർഘാസ് ഫോറങ്ങൾ വില ഒടുക്കുന്നപക്ഷം ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. 


LIST OF ITEMS 


No. 


Name of Items 


Quantity 


Cost of tender form : 

Original - Rs. 400 + 12 .5 % VAT. 
- Duplicate - Rs. 200 + 12 .5 % VAT. 

Time and date of sale of tender documents 
On all working days between 11 a . m . and 4 p . m . from 
20 -3 -2009 to 6 - 4- 2009 . 

Time and date of submission of filled up tenders. — 
Up to 4 p . m . on 8- 4 - 2009 . 

Date and time of opening of tenders 
- at 4 . 30 p , m . on 8 - 4- 2009 . 

Sale of tender documents — From the office of the 
- Executive Engineer, Minor Irrigation Division , Malappuram . 

Submission of filled up tender — The Superintending 
Engineer and Deputy Chief Engineer , (Mechanical) 
PWD , Office of the Chief Engineer, Mechanical, 
Thiruvananthapuram 33 . 

If the tender date is a holiday , the tender process 
will be done on the next working day at the same time 
and place . 

Tenders are to be accompanied with preliminary 
agreement executed in Kerala Stamp Paper worth Rs . 50 
and EMD equivalent to 1 % of quoted amount. A specimen 
form of agreement is available in tender form itself. 

Tender form can be obtained by post from the Office 
of the Executive Engineer, Minor Irrigation Division , 
Malappuram on payment of value of tender documents and 
on additional amount of Rs. 50 (towards the postal and 
incidental charges) by Money Order only along with 
proper request. 

Firm outside Kerala requiring Stamp Paper for 
executing preliminary agreement should sent an additional 
amount of Rs. 85 (Rs. 50 towards the cost of Stamp Paper 
and Rs. 35 for incidental charges ) by Money Order in 
advance along with proper request to the Execuitive 
Engineer, Minor Irrigation Division , Malappuram . Rules 
and regulations relating to tenders in Irrigation 
Department are applicable in this case also . More details 
can be obtained from the Executive Engineer, Minor 
Irrigation Division , Malappuram . 

All the existing condition prevailing in the 
department will be applicable in this case also . The 
undersigned reserve the right to reject any or all the 
tenders without assigning any reason thereof. 


1 


| 1 No. 


Self contained Drinking water 
cooler with refrigerant 22 , 
Cooling capacity 150 Ltr. per 
hour, 1550 W . 
Vacuum Cleaner (Wet ) 
Water Purifier 


| 1 ,, 


2 
3 


Industrial Training Institute, 
Chackai, Thiruvananthapuram . 


( Sd.) 
Principal. 


Irrigation Department 

SHORT TENDER NOTICE 
No. CMU /P / 204/2009 . 

5th March 2009. 
Sealed tenders in duplicate forms are invited from 
the original manufacturer or their authorized dealers and 
well established firms in this field by the Chief Engineer, 
Mechanical for and on behalf of the Governor of Kerala 
for the supply of pumps to following L . I. Schemes under 
Minior Irrigation Division , Malappuram . 

Tender No . Name of L .I. Scheme Quantity 

and required Items 
1 CE ( Mech .)/ T / 6 /2008 - 09 - Kaduvakkuzhy - 1 No . 

HSC pump suitable for existing 
50 HP electric motor 
CE ( Mech.)/ T /7/2008- 09 - Kothupara - - 
HSC pump suitable for 
existing 75 HP electric motor 
CE ( Mech .)/ T/ 8/ 2008 - 09 - Moochiparatha - 1 , 
HSC pump suitable for existing 
50 HP electric motor 


SI. 


No . 


- 1 


, 


കേരള ഗവർണ്ണർക്കു വേണ്ടി ചീഫ് എഞ്ചിനീയർ, 
മെക്കാനിക്കൽ വിഭാഗം മലപ്പുറം താഴെ പറയുന്ന പമ്പുകൾ 
ചെറുകിട ജലസേചന ഡിവിഷന്റെ കീഴിലുള്ള വിവിധ ലിഫ്റ്റ് 
ഇറിഗേഷൻ സ്കീമുകൾക്ക് നൽകുന്നതിനുവേണ്ടി യഥാർത്ഥ 
നിർമ്മാതാവിൽ നിന്നോ അവരുടെ അംഗീകൃത വ്യാപാരികളിൽ 
നിന്നോ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രശസ്ത 
സ്ഥാപനങ്ങളിൽ നിന്നോ പ്രത്യേകം മുദ്രവച്ച കവറിൽ 
ദർഘാസുകൾ പകർപ്പുകൾ സഹിതം ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 
നമ്പർ 


എൽ. ഐ . സ്കീമിന്റെ പേരും 
ആവശ്യമുള്ള സാമഗ്രികളും 


എണ്ണം 


Medical Education Department 

TENDER NOTICE 
No. MB -159 /2008/ MCC . 

20th February 2009 . 


1 


സി. ഇ .( മെക്ക്)/ റ്റി / 6 /2008 - 09 - കടുവാക്കുഴി 
നിലവിലുള്ള 50 എച്ച്. പി. ഇലക്ട്രിക് 
മോട്ടോറിന് അനുയോജ്യമായ പമ്പ് 


Sealed and competitive tenders in the prescribed 
forms are invited from the manufacturers or authorized 
suppliers for the supply of - 20° C - 30° C Deep Freezer 
and 3KVA Voltage Stabilizer for EQAS to ICTC 
Department of Microbiology, Medical College , Kozhikode . 

Estimate Cost -Rs. 65, 000 . 

Earnest Money Deposit - 1 % of the total cost of the 
items. 


സി . ഇ .( മെക്ക്)/ റ്റി / 7/ 2008 - 09 കൊത്തുപാറ 
നിലവിലുള്ള 75 എച്ച്. പി . ഇലക്ട്രിക് 
മോട്ടോറിന് അനുയോജ്യമായ പമ്പ് 
സി. ഇ .( മെക്ക്)/ റ്റി / 8/2008- 09 - മുച്ചിപരത - - 1 
നിലവിലുള്ള 50 എച്ച്. പി . ഇലക്ട്രിക് 
മോട്ടോറിന് അനുയോജ്യമായ പമ്പ് 
ദർഘാസ് ഫോറത്തിന്റെ വില . 

ഒറിജിനൽ രൂപ 400 + 12 .5 % വാറ്റ് 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + 12.5 % വാറ്റ് 
ദർഘാസ് പ്രമാണങ്ങ ൾ വിൽക്കുന്ന തീയതിയും 
സമയവും 20 - 3- 2009 മുതൽ 6 - 4- 2009 വരെയുള്ള പ്രവർത്തി 
ദിവസങ്ങളിൽ പകൽ 11 മണി മുതൽ 4 മണി വരെ. 

ദർഘാസുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയും 
സമയവും - 8 -4 - 2009, 4 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 8- 4 - 2009, 
4. 30 മണി. 

ദർ ഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്ന ആ ഫീസ് - 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം, ചെറുകിട 
ജലസേചന വിഭാഗം, മലപ്പുറം. 

ദർ ഘാസ് സമർപ്പിക്കേണ്ട വിലാസം - സൂപണ്ടിംഗ് 
എഞ്ചിനീയർ & ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ( മെക്കാനിക്കൽ), 
പി . ഡബ്ലിയു . ഡി ., മെക്കാനിക്കൽ ചീഫ് എഞ്ചിനീയറുടെ 
കാര്യാലയം, തിരുവനന്തപുരം- 695 033 . 

ഏതെങ്കിലും കാരണവശാൽ ദർഘാസുകൾ തുറക്കുന്ന 
ദിവസം അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
ഇതേ സമയത്തും ഇതേ സ്ഥലത്തും ദർഘാസ് 
തുറക്കുന്നതാണ്. തപാലിൽ ദ ർ ഘാസ് പ്രമാണങ്ങ ൾ 
ആവശ്യമുള്ളവർ അപേക്ഷയോടൊപ്പം ഓരോ ദർഘാസിന്റെയും 
നിർദ്ദിഷ്ട വിലയ്ക്ക് പുറമേ 50 രൂപ കൂടി ( തിരിച്ചു 
നൽകുന്നതല്ല) മണിയോർഡറായി മലപ്പുറം ജലസേചന 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മുൻകൂറായി 
അയച്ചു കൊടുക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം 
മുദ്രപ്പത്രത്തിന്റെ വിലയായ 50 രൂപയും തപാൽ ചാർജ്ജ് 
35 രൂപയും ചേർത്ത് 85 രൂപ വീതം ഓരോ ദർഘാസിനും 
വേണ്ടി അയച്ചുകൊടുത്താൽ കേരളത്തിനു പുറത്തുള്ള 
ക രാറുകാർക്ക് മുദ്രപ്പത്രം അയച്ചു കൊടുക്കുന്നതാണ്. 
ജലസേചന വകുപ്പിൽ നിലവിലുള്ള എല്ലാ നിയമങ്ങളും 
ഇതിനും ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം മൈനർ 
ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയത്തിൽ നിന്നും അറിയാവുന്നതാണ്. 


Cost of tender form : 

Original - Rs. 450 
Duplicate — Rs. 225 

By post - Rs. 490 
Last date of sale of tender form by post 
24 -3 - 2009 . 

Last date and time of sale of tender form 
28 - 3 - 2009, 11 a. m . 

Last date and time of receipt of tenders — 28 - 3 - 2009, 
11 a. m . 

Date and time of opening of tenders — 28 - 3 - 2009 , 
| 11.30 a. m . 

Tender forms can be had from the Office of the 
ICTC Co -ordinator, Department of Microbiology , Medical 
College , Kozhikode directly on payment of Rs. 450 
( Rupees Four hundred and fifty only ) on or before 28th 
March , 2009 or by Registered Post on or before 24th 
March , 2009 producing Money Order in favour of ICTC 
Co -ordinator, Department of Microbiology, Medical 
College, Kozhikode for Rs. 490 (Rupees Four hundred and 
ninety only ). 

Tenders should be superscribed as MB -159/ 08 /MCC 
and addressed to the ICTC Co - ordinator, Department of 
Microbiology , Medical College , Kozhikode. Tenders 
should be submitted on or before 28th March , 2009 . 
Belated tenders will not be accepted . Each tender should 
be submitted along with an agreement signed and 
executed in Kerala Stamp Paper worth Rs. 50 and EMD @ 
1 % of the total cost of items tendered for. The tenders 
will be opened at 11. 30 a.m . on 28th March , 2009 in the 
presence of the tenderers or their authorised 
representatives. 

Rate should be quoted in Indian Rupees only against 
payment. The tenders without agreement and sufficient 
Earnest Money Deposit and tenders that do not satisfy 
the conditions are liable to be rejected without any 
notice. Cheque , Draft , Postage Stamps etc. will not be 
accepted towards the cost of the tender forms. Stamp 
Paper will be supplied to the firms outside Kerala on 
request, with the remittance of Rs. 90 (Rupees Ninety 
only ) by Money Order in favour of VCTC 
Co - ordinator , Department of Microbiology , Medical 
College, Kozhikode . 

Further details can be had from the Office of the 
Medical College, Kozhikode during working hours. 


Office of the Chief Engineer 

(Sd.) 
( Mechanical), 

Chief Engineer (Mechanical). 
Public Office Buildings, 
Museum P . O ., 
Thiruvananthapuram -33. 
Gaz. No. 12 /2009 /DTP (SPC . Supplement) 


കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി 
വിഭാഗത്തിലെ എ . സി . ടി . സി. യിൽ ഇ . ക്യു . എ . 
എസ്- നു വേണ്ടിയുള്ള ഒരു മൈനസ് 20 / മൈനസ് 30 ഡിഗ്രി 
സെന്റിഗ്രേഡ് ഡീപ്പ് ഫീസർ, 3 കെ . വി . എ . സ്റ്റെബിലൈസർ 
എന്നിവ വിതരണം ചെയ്യുന്നതിലേക്ക് നിർമ്മാതാക്കളിൽ നിന്നോ 
അവരുടെ അംഗീകൃത വിതരണക്കാരിൽ നിന്നോ മുദ്രവച്ചതും 
മത്സ രാ ധിഷ്ഠിത മാ യ തു മായ ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


Programmable digital timer 
Over current protection , Over temperature protection 
Safety alarm - Over temperature . Under temperature , 
- Power failure. 


Voltage Stabilizer with ISI mark 

3 KVA Voltage Stabilizer 
Low voltage cut off 145 V 
High voltage cut off 270 V 
Output Voltage 200 V to 245 V from 170 V-260VAC . 


അടങ്കൽ തുക -രൂപ 65,000 . 
നിരതദ്രവ്യം - ടെണ്ടർ തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ രൂപ 450. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 225. 

തപാൽ വഴി രൂപ 490 . 
ദർ ഘാസ് ഫോറങ്ങ ൾ തപാൽ വഴി വിൽപ്പന 
തീരുന്ന തീയതി - 24-3- 2009. 

- ദർഘാസ് ഫോറങ്ങൾ നേരിട്ട് ലഭിക്കുന്ന അവസാന 
തീയതി 28 -3 - 2009 . 


Office of the Medical College, 
| Kozhikode . 


(Sd.) 
ICTC Co -ordinator. 


TENDER EXTENSION NOTICE 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 28 - 3 - 2009, 11 മണി. 


No. S3/ 2171 /2008 / MCC. 


12th March 2009. 


ദർ ഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
28 - 3 - 2009 , 11.30 മണി. 


- ദർഘാ സു കൾ “ എ ം . ബി . 159 / 08 | എം . സി . സി . എന്ന 
മേലെഴുത്തോടുകൂടി നേരിട്ടു നൽകുകയോ ഐ . സി. ടി. സി. 
കോ - ഓർഡിനേറ്റർ , മൈക്രോബയോളജി വിഭാഗം, മെഡിക്കൽ 
കോളേജ്, കോഴി ക്കോട്- 673 008 എന്ന വിലാസത്തിൽ 
അയയ്ക്കുകയോചെയ്യേണ്ടതാണ്. വൈകി ലഭിക്കുന്ന ദർഘാ 
സുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ മുകളിൽ കാണിച്ചി 
രിക്കുന്ന ദിവസം രാവിലെ 11.30 - ന് ദർഘാസുകാരന്റെയോ 
അംഗീകൃത പ്രതിനിധിയുടെയോ സാന്നി ദ്ധ്യ ത്തിൽ 
തുറക്കപ്പെടും. തപാലിൽ ലഭിക്കേണ്ട ദർഘാസ് ഫോറത്തിന്റെ 
വിലയായി മണിയോർഡർ ഒഴികെ മറ്റൊന്നും സ്വീകരി 
ക്കുന്നതല്ല . 


50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ നിശ്ചിത 
മാതൃകയിലുള്ള സമ്മതപത്രം വാഗ്ദത്ത തുകയുടെ 1 % നിരത 
ദ്രവ്യത്തോടുകൂടി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

കൂടുതൽ വിവരങ്ങൾ കൈകാബയോളജി വിഭാഗം, 
മെഡിക്കൽ കോളേജിന്റെ ഓഫീസിൽ നിന്നും പ്രവർത്തി 
സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. 


Sealed and competitive tenders in the prescribed 
forms are invited from the manufacturers or authorized 
suppliers for the supply of Audio -Video connectivity 
Equipments for the Telemedicine Unit. 

Tender forms can be had from the Office of the 
Principal, Medical College, Kozhikode directly on payment 
of Rs. 450 (Rupees Four hundred and fifty only ) on or 
before 27th March, 2009 , 3 .30 p . m . or by Registered Post 
on payment of Rs. 490 on or before 20- 3- 2009 producing 
Money Order taken in favour of Principal, Medical 
College, Kozhikode. Tenders should be superscribed with 
Tender No . and addressed to the Principal, Medical 
College , Kozhikode. Tenders should be submitted on or 
before 27 -3 -2009, 11 a. m . Belated tenders will not be 
accepted. Tender should be submitted along with an 
agreement signed and executed in Kerala Stamp Paper 
worth Rs. 50 and EMD @ 1 % of the total cost of items 
tendered for. The tenders will be opened on 27 - 3 - 2009 , 
11. 30 a . m . in the presence of the tenderers or their 
authorised representatives. Estimated cost is Rs. 1, 25 ,000 . 

Rate should be quoted in Indian Rupees only against 
payment. The tenders which do not satisfy the 
conditions and without the agreement and with sufficient 
Earnest Money Deposit are liable to be rejected without 
any notice . Cheque , Draft, Postage Stamps etc ., will not 
be accepted towards the cost of the tender 
forms. Stamp Paper will be supplied to the firms outside 
Kerala on request, along with the remittance of Rs. 87 
(Rupees Eightyseven only ) by Money Order taken in 
favour of Principal, Medical College , Kozhikode. 

Further details can be had from the Office of the 
Principal Medical College during working hours. 


SPECIFICATION 


Deep Freezer with ISI mark 


Temperature - 20° C to - 30° C 
Model — Vertical, Non frost type 
Capacity 110 Litres , 3 adjustable shelves 
Temp . Controller -Microprocessor Digital Temp . 

Control System 
Insulation — 2 inch PUF 
Body - Inner steel, outer powder coated 


ടെൻഡർ അംഗീകരിക്കുന്നതിനും നിരസിക്കുന്നതിനും 
മാറ്റം വരുത്തുന്നതിനുമുള്ള അധികാരം ജില്ലാ പോലീസ് 
സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 

- കൂടുതൽ വിവരങ്ങൾക്കായി പ്രവൃത്തി ദിവസങ്ങളിൽ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


ജില്ലാ പോലീസ് ഓഫീസ്, 
കാസറഗോഡ്. 


- ( ഒപ്പ്) 
ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ടെലി മെഡിസിൻ 
യൂണിറ്റിലേക്കാവശ്യമായ ഓഡിയോ- വീഡിയോ കണക്ടിവിറ്റി 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്ക് നിർമ്മാതാക്കളിൽ 
നിന്നോ അവരുടെ അംഗീകൃത ഡീലർമാരിൽ നിന്നോ മുദ്ര 
വച്ചതും മത്സരാധിഷ്ഠിതമായതുമായ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
അടങ്കൽ തുക - രൂപ 1,25,000 . 
നിരതദ്രവ്യം - ടെണ്ടർ തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില 

ഒറിജിനൽ രൂപ 450. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 225. 

തപാൽ വഴി രൂപ 490 . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 27 - 3 - 2009, 11 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
27 -3 - 2009, 11.30 മണി. 

ദർ ഘാ സു കൾ എ സ് . 3 / 2171/ 09 / എം സി സി എന്ന 
മേലെഴുത്തോടുകൂടി നേരിട്ടു നൽകുകയോ പ്രിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, കോഴിക്കോട്- 8 എന്ന വിലാസത്തിൽ 
അയയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. വൈകി ലഭിക്കുന്ന ദർഘാ 
സുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ മുകളിൽ കാണിച്ചി 
രിക്കുന്ന ദിവസം രാവിലെ 11.30 - ന് ദർഘാസുകാരന്റെയോ 
അംഗീ ക ത പ്രതിനിധിയുടെ യോ സാന്നി ദ്ധ്യ ത്തിൽ 
തുറക്കപ്പെടും. തപാലിൽ ലഭിക്കേണ്ട ദർഘാസ് ഫോറത്തിന്റെ 
വിലയായി മണിയോർഡർ ഒഴികെ മറ്റൊന്നും 
സ്വീകരിക്കുന്നതല്ല. 


Technical Education Department 

SHORT TENDER NOTICE 
No. D1/317/2009 . 

| 30th January 2009 . 
Sealed tenders are invited for the supply of following 
Equipments for Material Testing Lab in Civil Engineering 
Department to Government College of Engineering , 
Kannur. 


- 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ നിശ്ചിത 
മാതൃകയിലുള്ള സമ്മത പത്രം വാഗ്ദത്ത തുകയുടെ 1 % 
നിരതദ്രവ്യത്തോടുകൂടി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ട 
താണ്. 


കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത ഓഫീസിൽ നിന്നും 
പ്രവർത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. 


P . A . C . - Rs. 1 ,21, 500 . 

The tender should be superscribed No. D1/ 317 /2009 
and addressed to the Principal, Government College of 
Engineering, P . 0 . Parassinikadavu , Kannur- 670 563 . Last 
date and time of receipt of tender is 7 -4 - 2009 at 4 p . m . 
and the tender will be opened at 11 a. m . on 8 -4 - 2009 in 
the presence of such of the tenderers or their authorised 
representatives who may be present at that time. Late 
tenders will not be accepted . 

Intending tenderers may on application to the 
Principal, Government College of Engineering , 
P. O . Parassinikadavu, Kannur-670 563, obtain the requisite 
tender forms on which tenders should be submitted . 
Application for the tender forms should be accompanied 
by a cash remittance of Rs. 450 , which is the price fixed 
for a form /set of forms and which is not refundable under 
any circumstances. The tender forms are not transferable . 
Sale of tender forms will be closed at 3 p . m . on 7 -4 - 2009 . 

Cheques, Postage Stamps, D . D ., I. P. O . etc. will not 
be accepted towards the cost of forms, nor will the forms 
be sent by V . P. P. Duplicate forms, if required will be 
issued at Rs. 225 per copy . 

Those who want tender form by post should sent an 
- additional amount of Rs . 27 towards the postal charge . 

- ഗവൺമെന്റ് എ ബി നീ യ റിംഗ് കോളേജിലെ 
സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മെറ്റീരിയൽ ടെസ്റ്റിംഗ് 
ലാബിലേക്കാവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് 
മുദ്രണം ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


Office of the Principal, 
Medical College, 
Kozhikode - 8 . 


( Sd .) 
Principal. 


Police Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഇ2-24992 / 2008/ ജി . 

2009 ഫെബ്രുവരി 5 . 
- കാസർഗോഡ് ജില്ലാ പോലീസ് ഓഫീസിലെ 
കെ .എൽ. 14എ -9013 എന്ന പോലീസ് വാഹനത്തിൽ " എം . ബി . 
എൽ. അഗ്നി വർഷ എന്ന ഉപകരണം ഘടിപ്പിക്കുന്നതിന് 
വേണ്ടതായ അനുബന്ധ ഘടകങ്ങളും അതിനാവശ്യമായ 
പ്രവർത്തിയും. 


നിരതദ്രവ്യം - രൂപ 272 


ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 150 + വാറ്റ്. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 
16 - 4 - 2009 വൈകുന്നേരം 5 മണി. 


അടങ്കൽ തുക 1,21,500 രൂപ 
മുദ്രണം ചെയ്ത ദർ ഘാ സു കൾ പിൻ സിപ്പാൾ, 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ-670 563 എന്ന 
വിലാസത്തിൽ 7 - 4 - 2009 - ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായി 
ലഭിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനും തീയതിക്കുമകം 
ലഭിക്കുന്ന മുദ്രണം ചെയ്ത് ദർഘാസുകൾ 8 - 4 - 2009 - ന് 
രാവിലെ 11 മണിക്ക് ഹാജ രാ യിട്ടുള്ള അംഗീകൃത 
പ്രതിനിധികളുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


ദർഘാസ്തുറക്കുന്ന തീയതി- - 18 - 4 - 2009. 


- (1) 


(2) 


(3) 


ദർ ഘാസ് ഫോറ ങ്ങ ൾ ആ വ ശ്യ മുള്ള വ്യക്തികൾ 
സ്ഥാപനങ്ങൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് 
കോളേജ്, കണ്ണൂർ- 670 563 എന്ന വിലാസത്തിൽ 450 രൂപ 
അടച്ച് അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. 
തനിപ്പകർപ്പുകൾ ആവശ്യമുള്ളവർ 225 രൂപ അടച്ച് കൈപ്പറ്റാ 
വുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില ചെക്ക് ഡി. ഡി . 
പോസ്റ്റേജ് സ്റ്റാമ്പ്/ ഐ . പി. ഒ. എന്നിവ മുഖേന അടയ്ക്കാവു 
ന്ന ത ല്ല . വി . പി . പി . അ നു വ ദ നീ യ മ ല്ല . ദർഘാസ് 
ഫോറങ്ങൾ 7 -4 - 2009 - ന് വൈകുന്നേരം 3 മണിവരെ പണമടച്ച് 
കൈപ്പറ്റാവുന്നതാണ്. 


12 


LIST OF ITEMS 


- 5 Screw gauge (0.005 mm ) 

6 Stop Watch (0 . 1 Sec . to 15 minutes ) 
7 Concrete cube moulds ( 100x100x100mm 

Cast iron make ) ( 15 : 10086 ) 
8 Slump cane with measuring rod and 

base plate (15 :7320) 
9 Nicut Apparatus with all accessories 

(Mould , Glasspate , Plungers 

3 Nos.) splite tipe (15 : 5513 ) 
10 Spactula 
11 Pyconometer — ( with cume, rubber gasket 

and tightening ring ) 
Extense meter — (for tensian test) 
(with 0 .01 to 5 mm dial guage with 

10 cm , 12 cm , 6 cm guage length ) 
13 Dial gauge (0.01 to 25mm ) 


- St . 
| No. 


Details of the Equipments 


Quantity 

Nos . 


( 2 ) 


5 


1 


12 


2 


Electronic Weighing Balance 

(1 gm . to 15 kg.) 
Electronic Weighing Balance 
(.05 gm. to 2 kg.) 
Vermier Caliper (0 .02 mm ) 300 mm Length 
Vermier Caliper (0.02 mm ) 200 mm Length 


3 
4 


3 
2 


Government Engineering College, 
Kannur. 


( Sd.) 
Principal. 


